08-02-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളെ - തന്റെ പഴയ ശീലങ്ങളെ ഇല്ലാതാക്കുന്നതിന്‌ വേണ്ടി 
ഓര്‍മ്മയുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കു, ഓര്‍മ്മയിലൂടെ മാത്രമാണ്‌ പഴയ 
ശീലങ്ങള്‍ ഇല്ലാതാകുന്നത്‌. 


ചോദ്യം:- പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത ദയാഹൃദയനുമാണ്‌- എങ്ങനെ? 


ഉത്തരം:- ബാബ പറയുന്നു - ഞാന്‍ ദയാഹൃദയനാണ്‌, എനിക്ക്‌ കുട്ടികളുടെ ദുഃഖം സഹിക്കാന്‍ 
സാധിക്കില്ല. സെക്കന്റില്‍ ജീവന്‍ മുക്തി നല്‍കാന്‍ വരുന്നു. ജ്ഞാനവും സെക്കന്റിന്റേതാണ്‌ വിനാശവും 
സെക്കന്റിലാണ്‌ ഉണ്ടാകുന്നത്‌. വിനാശമുണ്ടാകുമ്പോള്‍ ആശുപത്രികളില്‍ പിടഞ്ഞുകൊണ്ടിരിക്കും എന്നല്ല, 
വിനാശത്തിനായി ഇങ്ങനെയുള്ള സാധനങ്ങള്‍ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ സെക്കന്റില്‍ 
വിനാശമുണ്ടാകും. ഇത്‌ ഡ്രാമയില്‍ അടങ്ങിയിട്ടുള്ളതാണ്‌. ബാബ കുട്ടികള്‍ക്ക്‌ ധൈര്യം നല്‍കുകയാണ്‌- 
കുട്ടികളേ, വിനാശത്തിന്‌ ശേഷം വിശ്വത്തില്‍ ശാന്തി ഉണ്ടാകും. 


ഓം ശാന്തി. ആത്മീയ അച്ഛന്‍ ഈ രഥത്തിലൂടെ കുട്ടികള്‍ക്ക്‌ മനസ്സിലാക്കിത്തരികയാണ്‌, കുട്ടികള്‍ 
അവരവരുടെ ശരീരത്തിലൂടെ കേള്‍ക്കുകയാണ്‌. ഇത്‌ നിങ്ങള്‍ മനസ്സിലാക്കുന്നുണ്ട്‌ നമ്മള്‍ 
അച്ഛനോടൊപ്പമാണ്‌ ഇരിക്കുന്നത്‌. ബാബ ടീച്ചറുമാണ്‌, ഗുരുവുമാണ്‌. ഏറ്റവും ആദ്യം അച്ഛനാണ്‌. അച്ഛന്റെ 
മുന്നില്‍ കുട്ടികള്‍ ഇരിക്കുന്നത്‌ പോലെയാണ്‌ എന്താ കുട്ടികള്‍ എപ്പോഴും കൈകൂപ്പിക്കൊണ്ടിരിക്കുമോ! 
അഥവാ കൂപ്പുന്നുണ്ടെങ്കില്‍ കരുതും അത്‌ അച്ഛനല്ല, ഏതോ സന്യാസിയോ, ഗുരുവോ ആണ്‌ 
എന്തുകൊണ്ടെന്നാല്‍ ജന്മജന്മാന്തരമായി ഗുരുക്കൻമാരെ കൈകൂപ്പാനും, കാലു പിടിക്കാനും കുനിഞ്ഞിട്ടു 
ണ്ട്‌. ഇപ്പോള്‍ ജ്ഞാനം പൂര്‍ണ്ണരീതിയില്‍ മനസ്സിലാക്കിയിട്ടില്ല, ആര്‍ക്കാണോ ബാബ മനസ്സിലാക്കിത്തരുന്നത്‌ 
അവരാണ്‌ മനസ്സിലാക്കുന്നത്‌. ബാബ വന്നിരിക്കുന്നു കുട്ടികള്‍ക്ക്‌ സമ്പത്ത്‌ തരുന്നതിന്‌ അതുകൊണ്ട്‌ 
കുട്ടികള്‍ക്ക്‌ വളരെ അധികം സന്തോഷം ഉണ്ടായിരിക്കണം. കല്‍പ-കല്‍പം ബാബ വരുന്നത്‌ തന്നെ 
സമ്പത്ത്‌ തരുന്നതിനാണ്‌. ഇതില്‍ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. സന്യാസിമാരെ പേടിക്കാറുണ്ട്‌ അതായത്‌ 
ഒരിയ്ക്കലും ശപിക്കരുത്‌, ഗുരുജി ദേഷ്യപ്പെടരുത്‌. നിങ്ങള്‍ കുട്ടികള്‍ക്കാണെങ്കില്‍ അറിയാം- ബാബ 
വളരെ മധുരമാണ്‌. ബാബ വന്നിരിക്കുന്നു വീണ്ടും ആദി സനാതന ദേവീ-ദേവതാ ധര്‍മ്മം 
സ്ഥാപിക്കുന്നതിന്‌. ഏറ്റവും ആദ്യം നിങ്ങള്‍ക്ക്‌ ബ്രാഹ്മണനാകണം. ഉയര്‍ന്നതിലും ഉയര്‍ന്ന കുലം തന്നെ 
ബ്രാഹ്മണരുടേതാണ്‌. പ്രജാപിതാ ബ്രഹ്മാവിന്റെ കുട്ടികളല്ലേ, ബ്രഹ്മാവ്‌ ഗ്രേറ്റ്‌ ഗ്രേറ്റ്‌ ഗ്രാന്റ്‌ ഫാദറാണെങ്കില്‍ 
തീര്‍ച്ചയായും കുട്ടികളും ഉണ്ടാകും. ഇത്‌ മനസ്സിലാക്കേണ്ട കാര്യമാണ്‌. ഭക്തി മാര്‍ഗ്ഗത്തിലാണെങ്കില്‍ 
എന്ത്‌ തോന്നിയോ അത്‌ പറയുന്നു. മഹര്‍ഷി പോലും പറയുന്നു കഴിക്കൂ കുടിക്കൂ ആനന്ദിക്കു, ഈ 
ശീലങ്ങളെല്ലാം സ്വയം തന്നെ ഇല്ലാതാകും. ഇപ്പോള്‍ യോഗം കൂടാതെ ഒരു ശീലവും ഇല്ലാതാകില്ല, 
ഇല്ലാതാക്കുന്ന ആളും വേണ്ടേ. ഈ സമയം എല്ലാവരും പതിതവും തമോപ്രധാനവുമാണ്‌. നിങ്ങള്‍ പറയും 
ഈ ലക്ഷ്മീ നാരായണന്റെ അന്തിമ ജന്മമാണിത്‌. ഭിന്ന ഭിന്ന നാമ, രൂപ, ദേശ, കാലങ്ങളിലൂടെ പതിതമാ 
കുന്നു, ഇതില്‍ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്‌. ഇപ്പോള്‍ നോക്കൂ പാടുന്നുണ്ട്‌ ഞാന്‍ 
നിര്‍ഗുണ മാലയിലാണ്‌..... നിര്‍ഗുണത്തിന്റെ അര്‍ത്ഥം അറിയുന്നില്ല. ഈ സമയം ആരിലും ഗുണമില്ല. 
വിവേകവും പറയുന്നുണ്ട്‌- രാവണ രാജ്യത്തില്‍ എല്ലാവരും നിര്‍ഗുണികളായിത്തീരുന്നു. നിര്‍ഗുണ 
ബാലകന്റെ സ്ഥാപനം എത്ര വലുതാണ്‌. ഇപ്പോള്‍ നിര്‍ഗുണന്‍ ഗുണവാനാകണം. വാസ്തവത്തില്‍ നിങ്ങള്‍ 
നിര്‍ഗുണനായിരുന്നു. നിങ്ങളില്‍ ഒരു ഗുണവും ഇല്ലായിരുന്നു. നിങ്ങള്‍ പതീതമായ മുള്ളായിരുന്നു. ഇപ്പോള്‍ 
നിങ്ങള്‍ വന്നിരിക്കുന്നു ഗുണവാനാകുന്നതിന്‌. ഉയരുന്ന കലയിലേയ്ക്ക്‌ കൊണ്ടുപോകുന്നത്‌ ഒരേ ഒരു 
ബാബയാണ്‌. ബാബയിലൂടെ സര്‍വ്വരുടേയും മംഗളം ഉണ്ടാകണം. ഗ്രന്ഥത്തിലുണ്ട്‌ അങ്ങയിലൂടെ 
സര്‍വ്വരുടേയും മംഗളമുണ്ടാകുന്നു. സര്‍വ്വരുടേയും മംഗളമുണ്ടാകുന്നത്‌ സത്യയുഗത്തിലും 
ശാന്തിധാമത്തിലുമാണ്‌. ഇതാണ്‌ ദുഃഖധാമം. നിങ്ങള്‍ കുട്ടികള്‍ മുഴുവന്‍ ച്രകത്തേയും അറിഞ്ഞിരിക്കുന്നു. 
നിങ്ങളാണ്‌ സ്വദര്‍ശന ച്ര്രധാരികള്‍. ഏറ്റവും ആദ്യം ബാബയാണ്‌ സ്വദര്‍ശന ച്രകധാരി. 84ന്റെ ച്രകത്തെ 
ബാബ മാത്രമാണ്‌ അറിയുന്നത്‌. നിങ്ങളേയും സ്വദര്‍ശന ച്രകധാരിയാക്കി ബാബ തന്നെയാണ്‌ മാറ്റുന്നത്‌. 
എന്നാല്‍ അലങ്കാരം ബാബയ്ക്കുമില്ല, നിങ്ങള്‍ക്കുമില്ല എന്തുകൊണ്ടെന്നാല്‍ നിങ്ങളും പുരുഷാര്‍ത്ഥിയാണ്‌. 
ആര്‍ക്കും പൂര്‍ണ്ണമായ ധാരണയില്ല. എപ്പോഴാണോ പൂര്‍ണ്ണമായും പക്കയാകുന്നത്‌ അപ്പോള്‍ മുഴുവന്‍ 
ജ്ഞാനവും ബുദ്ധിയില്‍ വരുന്നു. എല്ലാം ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ്‌, അവര്‍ സ്വദര്‍ശന ച്രകം 
കൃഷ്ണനു നല്‍കി ഹിംസകനാക്കി. ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബ എല്ലാ ചിത്രങ്ങളുടേയും അര്‍ത്ഥം 
മനസ്സിലാക്കിത്തരികയാണ്‌. അത്‌ അസത്യമാണ്‌ ഇതാണ്‌ സത്യം. നിങ്ങള്‍ക്കറിയാം ഈ രഥത്തില്‍ രഥിയായി 


ബാബയിരുന്ന്‌ എല്ലാ സത്യ ജ്ഞാനവും കേള്‍പ്പിക്കുകയാണ്‌ അതായത്‌ ഈ സൃഷ്ടി ച്രകം എങ്ങനെയാണ്‌ 
കറങ്ങുന്നത്‌. ഇത്രയും ധര്‍മ്മങ്ങള്‍ എങ്ങനെയാണ്‌ വൃദ്ധി പ്രാപിക്കുന്നത്‌. അവസാനം എല്ലാവരുടേയും 
വിനാശം ഉണ്ടാകും. വീണ്ടും ബാബ വന്ന്‌ അതേ ധര്‍മ്മം സ്ഥാപിക്കുന്നു. സെക്കന്റ്‌ ബൈ സെക്കന്റ്‌ 
ആത്മാവ്‌ എന്ത്‌ ഭാഗമാണോ അഭിനയിക്കുന്നത്‌ അത്‌ അതുപോലെ തന്നെ വീണ്ടും അതേ പാര്‍ട്ട്‌ 
അഭിനയിക്കുന്നു ഇതില്‍ സംശയിക്കേണ്ട ആവശ്യമില്ല. ലോകം അതുതന്നെയാണ്‌, കേവലം പുതിയതില്‍ 
നിന്ന്‌ പഴയതാകുന്നു. അവര്‍ മനസ്സിലാക്കുന്നത്‌ മുകളിലും ലേകമുണ്ടെന്നാണ്‌. പറയുന്നു ചന്ദ്രനില്‍ 
ഫ്ളാറ്റെടുക്കും, ഇത്‌ ചെയ്യും..... ഇതാണ്‌ മായയുടെ അതിയായ അഹങ്കാരം, സയന്‍സിന്റെ അതിയായ 
അഹങ്കാരം. എവിടെ എവിടെയൊക്കെയാണ്‌ പോകുന്നത്‌, മുന്നോട്ട്‌ പോകുമ്പോള്‍ ഇതിലും പുതിയപുതിയ 
കാര്യങ്ങള്‍ കാണും. സെക്കന്റ്‌ ബൈ സെക്കന്റ്‌ പുതിയത്‌ നടന്നുകൊണ്ടിരിക്കുന്നു. താത്ക്കാലികമായി 
നല്ലതായി തോന്നും എന്നാല്‍ അന്തിമത്തില്‍ വിനാശവും തീര്‍ച്ചയായും ഉണ്ടാകണം. ഇതിനെയാണ്‌ 
പറയുന്നത്‌ മായയുടെ ഷോ. ഈ എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയില്‍ മനസ്സിലാക്കി ധാരണ ചെയ്യണം. 
നിങ്ങള്‍ക്കറിയാം ബാബ വന്നിരിക്കുന്നത്‌ പതിത ലോകത്തിന്റെ വിനാശവും പുതിയ ലോകത്തിന്റെ 
സ്ഥാപനയും ചെയ്യുന്നതിന്‌ വേണ്ടിയാണ്‌. സ്ഥാപന, വിനാശം, പാലന. അല്ലാതെ ശങ്കരനിലൂടെ വിനാശം 
ചെയ്യിപ്പിക്കുക - ഇത്‌ നിയമം പറയുന്നില്ല. ഇത്‌ അവരുടെ മഹിമയുടെ ചിത്രമുണ്ടാക്കിയതാണ്‌ എങ്ങനെ 
യാണോ ഹനുമാന്റെ ചിത്രമുണ്ടാക്കിയിട്ടുളളത്‌ അതുപോലെ, രാവണന്റെ ചിത്രവും ഉണ്ടാക്കുന്നുണ്ട്‌ 
എന്നാല്‍ രാവണന്‍ എന്ത്‌ സാധനമാണ്‌ എന്നത്‌ അറിയുന്നില്ല. ഇപ്പോള്‍ ബാബ എത്ര നല്ല രീതിയിലാണ്‌ 
മനസ്സിലാക്കിത്തരുന്നത്‌. നമ്മള്‍ ആത്മാക്കള്‍ മനസ്സിലാക്കുന്നുമുണ്ട്‌ അതായത്‌ നമ്മള്‍ തീര്‍ത്തും 
പതിതമായിരിക്കുന്നു. ഇപ്പോള്‍ ബാബ പറയുന്നു എന്നെ മാര്തം ഓര്‍മ്മിക്കുകയാണെങ്കില്‍ 
പാവനമായിത്തീരും. നിങ്ങള്‍ കുട്ടികള്‍ തന്നെയാണ്‌ പുരുഷാർത്ഥം ചെയ്യേണ്ടത്‌. ബാക്കി ആ 
ഗുരുക്കന്‍മാരാണെങ്കില്‍ അനേകമുണ്ട്‌. അവര്‍ക്കെത്ര അനുയായികളുണ്ട്‌. അവരാരും അത്ര പെട്ടന്ന്‌ 
ഉപേക്ഷിക്കില്ല. അവരെക്കുറിച്ച്‌ നിങ്ങള്‍ക്ക്‌ ചിന്തിക്കേണ്ടതില്ല. നിങ്ങള്‍ എല്ലാവര്‍ക്കും 
ശാന്തിധാമത്തിലേയ്ക്കുള്ള വഴി പറഞ്ഞുകൊടുക്കൂ. ചക്രത്തിന്റെ രഹസ്യവും നിങ്ങള്‍ക്കറിയാം. ആര്‍ 
എവിടുത്തേതാണോ അവിടേയ്ക്ക്‌ പോകും. ഓരോരുത്തര്‍ക്കും അവരവരുടെ പാര്‍ട്ടഭിനയിക്കണം, 
സംശയിക്കേണ്ട ആവശ്യമില്ല. ബാബ പറയുന്നു ഞാന്‍ നിങ്ങള്‍ കുട്ടികളെക്കൊണ്ട്‌ പുരുഷാർത്ഥം 
ചെയ്യിക്കുകയാണ്‌. ഇങ്ങനെയല്ല, ഞാന്‍ പ്രേരണയാണ്‌ നല്‍കുന്നത്‌. പ്രേരണ അര്‍ത്ഥം, ചിന്ത- 
ഇവിടെയാണെങ്കില്‍ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ അറിവ്‌ ലഭിക്കുകയാണ്‌. ഓര്‍മ്മയുടെ യാത്രയും ജ്ഞാനമാണ്‌. 
അതുപോലെ ചക്രവും ജ്ഞാനമാണ്‌. ബാബ പറയുന്നു- എന്നെ മാത്രം ഓര്‍മ്മിക്കുക, ഇതാണ്‌ ഓര്‍മ്മയുടെ 
യഥാര്‍ത്ഥ ജ്ഞാനം, അതുള്ളത്‌ ബാബയുടെ പക്കല്‍ മാത്രമാണ്‌. ബാബയെ പറയുന്നത്‌ ജ്ഞാന സാഗരന്‍ 
എന്നാണ്‌. ബാബ പറയുന്നു എന്നെ വിളിക്കുന്നത്‌ തന്നെ ജ്ഞാനത്തിന്റെ സാഗരാ വരു എന്നാണ്‌. പിന്നീട്‌ 
എന്നെ സര്‍വ്വവ്യാപിയെന്ന്‌ പറഞ്ഞ്‌ മണ്ണിലിടുക, ഇത്‌ അജ്ഞാനമല്ലേ. എത്ര ഗ്ലാനി ചെയ്തു. ഇപ്പോള്‍ ഈ 
എല്ലാത്തിന്റെയും വിനാശവും ഡ്രാമയില്‍ അടങ്ങിയിട്ടുണ്ട്‌. ബാബ പറയുന്നു ഞാന്‍ ദയാഹൃദയനാണ്‌. 
ഇങ്ങനെ ആയിരിക്കില്ല വിനാശമുണ്ടായി ആശുപ്രതികളില്‍ പിടഞ്ഞുകൊണ്ടിരിക്കും, ദുഃഖം 
അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇല്ല, ഇങ്ങനെയിങ്ങനെയുള്ള സാധനങ്ങളാണുണ്ടാക്കുക അതിലൂടെ 
സെക്കന്റില്‍ വിനാശമുണ്ടാകും. ജീവന്‍മുക്തി സെക്കന്റിലാണ്‌ ലഭിക്കുന്നതെങ്കില്‍ വിനാശവും 
സെക്കന്റിലുണ്ടാകണം. ജ്ഞാനവും സെക്കന്റിന്റേതാണ്‌. അവരും ബോംബുകള്‍ ഉണ്ടാക്കുന്നുണ്ട്‌. ഇതാണ്‌ 
പരിധിയില്ലാത്തകാര്യം. ഈ സൂര്യനും ചന്ദ്രനും ഈ വലിയ സ്റ്റേജിന്റെ ശോഭകളാണ്‌. പകലും രാത്രിയും 
തീര്‍ച്ചയായും വേണം. പഴയ ലോകത്തില്‍ നിന്നും പുതിയ ലോകമായി തീര്‍ച്ചയായും മാറും. മനുഷ്യര്‍ 
അധികമാകുകയാണെങ്കില്‍ പിന്നീട്‌ ഇത്രയും ഭക്ഷണം എവിടെ നിന്ന്‌ വരും. ഇപ്പോഴാണെങ്കില്‍ തത്വവും 
തമോപ്രധാനമായിരിക്കുന്നു. സമുദ്രത്തെ നോക്കൂ എത്ര സാധനങ്ങളെയാണ്‌ വിഴുങ്ങുന്നത്‌. കപ്പല്‍ 
മുങ്ങുന്നു. അകാല മൃത്യു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ദുഃഖത്തിന്റെ ഒരു കാര്യവുമില്ല. അതിന്റെ 
പേര്‌ തന്നെ സ്വര്‍ഗ്ഗം എന്നാണ്‌. ഈ ലക്ഷ്മീ- നാരായണന്‍ സ്വര്‍ഗ്ഗത്തിന്റെ അധികാരികളായിരുന്നു. ഇപ്പോള്‍ 
നിങ്ങള്‍ക്ക്‌ കൃത്യമായ ജ്ഞാനം ലഭിക്കുന്നു. മുന്‍പ്‌ നിങ്ങള്‍ ഒന്നും അറിഞ്ഞിരുന്നില്ല പിന്നെ ബാബയോട്‌ 
എന്ത്‌ ചോദ്യം ചോദിക്കാനാണ്‌. ബാബ എല്ലാം സ്വയം തന്നെ പറയുകയാണ്‌. ബാബ പറയുന്നു എന്നെ 
മാത്രം ഓര്‍മ്മിക്കു. ഈ ചോദ്യങ്ങളില്‍ സമയം നഷ്ടപ്പെടുത്തരുത്‌. ആദ്യം ഏറ്റവും അത്യാവശ്യമായ 
പുരുഷാർത്ഥം ചെയ്യൂ. അഴുക്ക്‌ കളയു. 84ന്റെ ച്രകവും നിങ്ങള്‍ കറങ്ങിയിട്ടുണ്ട്‌. ഈ വിവേകം ബുദ്ധിയില്‍ 
വന്നിട്ടുണ്ട്‌. ഈ ച്രകത്തിന്റെ ജ്ഞാനം ബുദ്ധിയിലുണ്ടായിരിക്കണം. ബാബയുടെ ഓര്‍മ്മ 
ബുദ്ധിയിലുണ്ടായിരിക്കണം അപ്പോള്‍ ആത്മാവ്‌ ശരീരം വിട്ട്‌ പോകണം. അന്തിമ സമയത്തില്‍ എപ്പോള്‍ 
ഇങ്ങനെയുള്ള അവസ്ഥയാകുന്നോ അപ്പോഴേ പദവി നേടാന്‍ സാധിക്കൂ. പഠിത്തം പഠിച്ച്‌-പഠിച്ച്‌ 
ട്രാന്‍സ്ഫറാകണം. അവര്‍ ഒരു ക്ലാസ്സില്‍ നിന്ന്‌ അടുത്ത ക്ലാസ്സിലേയ്ക്ക്‌ ട്രാന്‍സ്ഫറാകുന്നു, നിങ്ങള്‍ 
മൃത്യുലോകത്തില്‍ നിന്ന്‌ അമര ലോകത്തിലേയ്ക്ക്‌ ട്രാന്‍സ്ഫറാകുന്നു. നിങ്ങള്‍ക്ക്‌ സത്ക്കാരമുണ്ട്‌. 


കല്‍പ-കല്‍പം നമ്മള്‍ ബാബയില്‍ നിന്ന്‌ ജ്ഞാനം കേള്‍ക്കുന്നു. അതുകൊണ്ട്‌ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ 
വളരെ സന്തോഷമുണ്ടായിരിക്കണം. ഇത്‌ ഗീതാ എപ്പിസോഡ്‌ ആവര്‍ത്തിച്ചുകൊണ്ടിരിക്കുകയാണ്‌. ഇത്‌ 
പുരുഷോത്തമ സംഗമയുഗമാണ്‌. ഈ യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ്‌. യുഗം മാറുകയെന്നാല്‍ 
താഴ്ന്നതില്‍ നിന്നും ഉയര്‍ന്നതാകുക. ഇപ്പോള്‍ നമ്മുടെ ദുഃഖത്തിന്റെ ദിനങ്ങള്‍ പൊയ്ക്കഴിഞ്ഞു. 
കുട്ടികള്‍ക്ക്‌ ബാബ ധൈര്യം നല്‍കുകയാണ്‌, ബാക്കി കുറച്ച്‌ ദിനങ്ങളാണുള്ളത്‌. വിനാശത്തിന്‌ ശേഷം 
ശാന്തിയുണ്ടാകും. ബാക്കി ഇങ്ങനെയില്ല എല്ലാ ധര്‍മ്മങ്ങളും ചേര്‍ന്ന്‌ ഒന്നാകും. ഇത്‌ വൃക്ഷമാണ്‌, എല്ലാവരും 
നമ്പറനുസരിച്ച്‌ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാതെ എല്ലാ ധര്‍മ്മങ്ങളും ചേര്‍ന്ന്‌ എന്തിന്‌ ഒന്നാകണം. ബാബ 
ഏതൊരു ധര്‍മ്മമാണോ സ്ഥാപിക്കുന്നത്‌ അത്‌ തന്നെ ഒന്നാണ്‌. ഈ പാവങ്ങള്‍ക്കാണെങ്കില്‍ ഒന്നും 
തന്നെ അറിയില്ല. നിങ്ങള്‍ അദ്ഭുതപ്പെടണം. എന്താണ്‌ പറയുന്നത്‌, എങ്ങനെ ഒരു ധര്‍മ്മമാകും - ഇതൊന്ന്‌ 
പറയൂ. ആര്‍ക്ക്‌ എന്ത്‌ തോന്നുന്നുവോ അത്‌ പറയുന്നു. നിങ്ങള്‍ക്കിപ്പോള്‍ അധികാരം ലഭിച്ചിട്ടുണ്ടെങ്കില്‍ 
ചോദിക്കാന്‍സാധിക്കും. ഒരു ധര്‍മ്മമെന്ന്‌ എന്തിനേയാണ്‌ പറയുക? മുമ്പെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ 
വീണ്ടും ഉണ്ടാകാന്‍? വിശ്വത്തില്‍ ശാന്തി അത്‌ സത്യയുഗത്തിലാണ്‌ ഉണ്ടായിരുന്നത്‌. അവിടെ ദുഃഖത്തിന്റെ 
കാര്യമില്ല. അതുകൊണ്ട്‌ ബാബ പറയുന്നു ഈ എല്ലാ ജ്ഞാനവും തരുന്നതിന്‌ വേണ്ടി എനിക്ക്‌ വരേണ്ടി 
വരുന്നു. വേറെ ആര്‍ക്കും ഈ കാര്യങ്ങള്‍ മനസ്സിലാക്കിത്തരാനുള്ള ശക്തിയില്ല. നിങ്ങളില്‍ പോലും 
എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നില്ല. പഠിത്തത്തിലും നമ്പര്‍വൈസായിരിക്കും, ഇതില്‍ 
നിരാശരാകരുത്‌. പുരുഷാർത്ഥം ചെയ്ത്‌ പിന്‍തുടരുൂ, ടീച്ചര്‍ പഠിപ്പിക്കുന്നത്‌ ധാരണ ചെയ്യു. മംഗളകാരികളായ 
കുട്ടികള്‍ക്ക്‌ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരത്തില്‍ കഴിഞ്ഞും ബുദ്ധിയോഗം 
ഒരു ബാബയോട്‌ വയ്ക്കു. ഏതുപോലെയാണോ പ്രിയതമനും പ്രിയതമയും, ഭക്ഷണം കഴിക്കുകയാണെങ്കില്‍ 
പോലും മുന്നില്‍ പ്രിയതമയുടെ ചിത്രം വന്നുകൊണ്ടിരിക്കും. വികാരത്തിന്‌ വേണ്ടിയല്ല, രൂപത്തെ 
പ്രണയിക്കുകയാണ്‌. ജോലി ചെയ്തുകൊണ്ടും പ്രിയതമനെ കണ്ടുകൊണ്ടിരിക്കും. സ്വപ്നവും ഇങ്ങനെ 
തന്നെയായിരിക്കും. ഇത്‌ വിവേകത്തിന്റെ കാര്യമാണ്‌. ബാബ പഠിപ്പിക്കുകയാണ്‌. ബാബയെയാണെങ്കില്‍ 
നിങ്ങള്‍ക്കീ കണ്ണുകളിലൂടെ കാണാന്‍ സാധിക്കില്ല. ആത്മാവിനെയും കാണാന്‍ സാധിക്കില്ല. ദിവ്യ 
ദൃഷ്ടിയിലൂടെ കാണാന്‍ സാധിക്കും. എന്നാല്‍ കാണുന്നതിലൂടെ എന്ത്‌ ലാഭമാണുളളത്‌? കാണുന്നതിലൂടെ 
പദവി ലഭിക്കില്ല. ഇത്‌ പഠിപ്പാണ്‌. അടിസ്ഥാന കാര്യം യോഗത്തിന്റേതാണ്‌, അതിലൂടെയാണ്‌ നിങ്ങള്‍ 
പാവനമാകുന്നത്‌. പരിശ്രമവും ഇതിലാണുള്ളത്‌. ഭഗവാനുവാച- സ്വയത്തെ ആത്മാവെന്ന്‌ മനസ്സിലാക്കൂ. 
വീണ്ടും കുട്ടികള്‍ മറന്ന്‌ പോകുന്നു. എല്ലാവരും നമ്പര്‍വൈസായാണ്‌ മനസ്സിലാക്കുക ഇത്‌ 
ബാബയ്ക്കറിയാം. എങ്കിലും പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്‌. 


ബാബ പറയുന്നു- കുട്ടികളേ, നിങ്ങള്‍ തന്നെയായിരുന്നു പവിത്ര ഗൃഹസ്ഥ ധര്‍മ്മത്തില്‍ ഉണ്ടായിരുന്നത്‌, 
ഇപ്പോള്‍ അപവിത്രമായിരിക്കുന്നു. ഇപ്പോള്‍ ഞാന്‍ ഓര്‍ഡിനന്‍സിറക്കുകയാണ്‌- ഈ കാമമാകുന്ന 
മഹാശത്രുവിനെ ജയിക്കൂ എന്നിട്ട്‌ എന്നെമാത്രം ഓര്‍മ്മിക്കൂ എങ്കില്‍ നിങ്ങളുടെ ജന്മ-ജന്മാന്തരങ്ങളിലെ 
വികര്‍മ്മം നശിക്കും. പതുക്കെപ്പതുക്കെയാണ്‌ നിങ്ങള്‍ വികാരിയായത്‌. പാപം കയറിയിട്ടുണ്ട്‌. ഇപ്പോള്‍ 
ഒരു പാപവും ചെയ്യരുത്‌. എന്റെ ആജ്ഞ ലംഘിക്കുകയാണെങ്കില്‍ വളരെ ശിക്ഷ ഉണ്ടാകും. സദ്‌ ഗുരുവിന്റെ 
നിന്ദകന്‍ ഗതി പ്രാപിക്കില്ല. ബാബ വന്ന്‌ പാവനമാക്കുന്നു വീണ്ടും നിങ്ങളെങ്ങനെയാണ്‌ പതിതമാകുന്നത്‌! 
ഓരോരുത്തര്‍ക്കും ഏണിപ്പടി താഴേയ്ക്കിറങ്ങുക തന്നെ വേണം, സതോപ്രധാനത്തില്‍ നിന്ന്‌ 
സതോ-രജോ-തമോയിലേയ്ക്ക്‌ വരികതന്നെ വേണം. ഇതാണ്‌ മുള്ളുകളുടെ വൃക്ഷം വീണ്ടും നിങ്ങള്‍ 
പൂക്കളുടെ വൃക്ഷത്തിലേക്ക്‌ വരും. ഒരു കാര്യത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. ബാബ പറയുന്നു 
ഈ നാടകത്തില്‍ നിങ്ങള്‍ ഓള്‍റൌരണ്ട്‌ പാര്‍ട്ടഭിനയിക്കുന്നു. നിങ്ങള്‍ നിങ്ങളുടെ ജന്മങ്ങളെക്കുറിച്ച്‌ അറി 
ഞ്ഞിരുന്നില്ല, ഇപ്പോള്‍ ബാബ മനസ്സിലാക്കിത്തന്നിരിക്കുന്നു. കേട്ടിട്ട്‌ എത്രയാണ്‌ മനസ്സ്‌ സന്തോഷിക്കുന്നത്‌. 
ബാബ നമ്മളെ പഠിപ്പിക്കുന്നു, ബാബയും നിരാകാരനാണ്‌, നമ്മളും നിരാകാരമായി മാറുമ്പോള്‍ 
ശാന്തിധാമിലേയ്ക്ക്‌ പോകും. ബാബയെ വിളിച്ചിട്ടുണ്ട്‌- വന്ന്‌ പാവനമാക്കി ഞങ്ങളെ വീട്ടിലേയ്ക്ക്‌ കൊണ്ട്‌ 
പോകൂ. നോക്കൂ, എന്റെ ഡ്യൂട്ടി എങ്ങനെയാണെന്ന്‌! നിങ്ങള്‍ സ്വയം വിളിക്കുന്നു, വന്ന്‌ ഞങ്ങളെ 
പാവനമാക്കൂ, രാവണ രാജ്യത്തില്‍ നിന്ന്‌ മോചിപ്പിക്കു. അതിനാല്‍ നിങ്ങള്‍ ഇനി മറ്റാരുടെയും 
സംഗത്തിലേക്ക്‌ വരരുത്‌. അടിസ്ഥാന കാര്യമാണ്‌ ബാബയെ ഓര്‍മ്മിക്കു, ച്രകത്തെ ഓര്‍മ്മിക്കു എങ്കില്‍ 
ച്രകവര്‍ത്തീ രാജാവാകും. ശരീരത്തിന്റെ ബോധം ഇല്ലാതാക്കൂ. സഹോദരീ- സഹോദരനാണെന്ന്‌ 
മനസ്സിലാക്കിയിട്ടും വീണ്ടും ക്രിമിനല്‍ കൃത്യം ചെയ്യുന്നു. ബാബ പറയുന്നു- ശരി, 
സഹോദര-സഹോദരനാണെന്ന്‌ മനസ്സിലാക്കൂ. പിന്നീട്‌ നാമ രൂപത്തില്‍ വരികയില്ല, ഇത്രയും പരിശ്രമം 
ചെയ്യു. ഇതില്‍ വളരെ പരിശ്രമമുണ്ട്‌. വളരെ വിരളം പേര്‍ക്കേ നില്‍ക്കാന്‍ സാധിക്കൂ. പരിശ്രമം കൂടാതെ 
എങ്ങനെ വിശ്വത്തിന്റെ അധികാരിയാകും? ആര്‍ക്കും സ്വപ്നത്തില്‍ പോലും ചിന്ത ഉണ്ടായിക്കാണില്ല, 
അതും ആരാണോ തീര്‍ത്തും തമോപ്രധാന പാപ ആത്മാവ്‌, അജാമിളനെപ്പോലെ വികാരിയായിട്ടുള്ളത്‌ 


അവരാണ്‌ വീണ്ടും സതോപ്രധാനവും പാവനവുമാകുന്നത്‌. ഇപ്പോള്‍ ബാബ പറയുന്നു 
ഓര്‍മ്മിക്കുകയാണെങ്കില്‍ പാപം മുറിയും. ആരാണോ ദേവതകളായിരുന്നത്‌ അവരെത്തന്നെയാണ്‌ 84 
ജന്മങ്ങളുടെ കഥ കേള്‍പ്പിക്കുന്നത്‌. സംശയിക്കേണ്ട കാര്യം തന്നെയില്ല. എന്നാലും മായ മറപ്പിക്കുന്നു. 
ശരി. 


വളരെക്കാലത്തെ വേര്‍പാടിനുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്ക്കാരം. 


ധാരണയ്ക്കുള്ള മുഖ്യസാരം - 


1) ഡ്രാമയുടെ ഒരു സീനും കണ്ട്‌ സംശയിക്കരുത്‌. ഓരോരുത്തര്‍ക്കും അവരവരുടെ കൃത്യമായ 
പാര്‍ട്ടഭിനയിക്കണം. ചരകത്തിന്റെ രഹസ്യം മനസ്സിലാക്കി എല്ലാവര്‍ക്കും ശാന്തി ധാമത്തിലേയ്ക്കുള്ള വഴി 
പറഞ്ഞുകൊടുക്കൂ. പാവനമാകൂ ആക്കിമാറ്റു. 


2) പ്രശ്നങ്ങളുടെ വിസ്ത്താരത്തിലേയ്ക്ക്‌ പോയി തന്റെ സമയം പാഴാക്കരുത്‌. ബാബ സ്വയം തന്നെ 
എല്ലാം പറഞ്ഞ്‌ തരുന്നു. ആരുടേയും സംഗത്തിലേയ്ക്ക്‌ വരരുത്‌. ബാബയുടെ ആജ്ഞയിലൂടെ 
നടന്നുകൊണ്ടിരിക്കണം. 


വരദാനം: ബിന്ദു രൂപത്തില്‍ സ്ഥിതിചെയ്ത്‌ മറ്റുള്ളവര്‍ക്കും ്രാമയുടെ പോയന്റിന്റെ 
ഓര്‍മ്മ നല്‍കുന്ന വിഘ്ന-വിനാശകനായി ഭവിയ്ക്കട്ടെ! 


ഏത്‌ കുട്ടികളാണോ ഒരു കാര്യത്തിലും ചോദ്യ ചിഹ്നമിടാത്തത്‌, സദാ ബിന്ദു രൂപത്തില്‍ സ്ഥിതി ചെയ്ത്‌ 
ഓരോ കാര്യത്തിലും മറ്റുള്ളവര്‍ക്കും ഡ്രാമയുടെ പോയന്റിന്റെ സ്മൃതി നല്‍കുന്നത്‌ - അവരെത്തന്നെയാണ്‌ 
വിഘ്ന-വിനാശകനെന്ന്‌ പറയുന്നത്‌. അവര്‍ മറ്റുള്ളവരെയും സമര്‍ത്ഥരാക്കി ലക്ഷ്യത്തിന്‌ സമീപത്തേയ്ക്ക്‌ 
കൊണ്ടുവരുന്നു. അവര്‍ പരിധിയുള്ള സഫലതയുടെ പ്രാപ്തി കണ്ട്‌ സന്തോഷിക്കില്ല എന്നാല്‍ 
പരിധിയില്ലാത്ത സഫലതാമൂര്‍ത്തിയായിരിക്കും. സദാ ഏകരസം, ഒരു ശ്രേഷ്ഠ സ്ഥിതിയില്‍ സ്ഥിതി 
ചെയ്യുന്നു. അവര്‍ തന്റെ സഫലതയുടെ സ്വ-സ്ഥിതിയിലൂടെ അസഫലരായവരെപ്പോലും 
പരിവര്‍ത്തനപ്പെടുത്തുന്നു. 


സ്പോഗന്‍ : ആശീര്‍വ്വാദങ്ങള്‍ എടുക്കു, ആശീര്‍വ്വാദങ്ങള്‍ കൊടുക്കൂ എങ്കില്‍ വളരെ 
പെട്ടെന്ന്‌ മായാജീത്താകും. 


